28 


( 2 ) 


( 4 ) 


നമ്പർ A5-2355 / 2021 . 


2021 മാർച്ച് 24 . 


കോഴഞ്ചേരി താലൂക്കിൽ മെഴുവേലി വില്ലേജിൽ മെഴുവേലി 
മുറിയിൽ രൂപാ നിവാസ് വീട്ടിൽ രൂപ ചന്ദ്രപ്രസാദ് , T , D. , 
2-7-2017 - ൽ മരണപ്പെട്ടതിനാൽ പരേതന്റെ പേരിലുള്ള ബാങ്ക് 
അക്കൗണ്ട് തുക പിൻ വ ലി ക്കു ന്ന തിനും മറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കായുള്ള ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കു 
ന്നതിനായി പരേതന്റെ ഭാര്യ പ്രസീനകുമാരി , T. D. സമർപ്പിച്ച 
അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മെഴുവേലി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ നിന്നും പരേ തന്റെ 
അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


നമ്പർ A5-2316 / 2021 . 

2021 മാർച്ച് 23 . 
കോഴ ഞ്ചേരി താലൂക്കിൽ 

നാര ങ്ങാനം വില്ലേജിൽ 
നാരങ്ങാനം വെസ്റ്റ് മുറിയിൽ കിഴക്കേ പു നോൺ വീട്ടിൽ 
P. N , രാജൻ , 14-4-2018 - ൽ മരണപ്പെട്ടതിനാൽ പരേ തന്റെ 
പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് തുക മാറ്റുന്നതിനും മറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കായുള്ള ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന 
തി നായി പരേ തന്റെ ഭാര്യ സുലേഖ രാജൻ സമർപ്പിച്ച് 
അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നാരങ്ങാനം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ നിന്നും പരേ തന്റെ 
അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


ബന്ധം 


1 


സുലേഖ രാജൻ 


ഭാര്യ 


58 


1 


പ്രസീനകുമാരി , T. D. 


ഭാര്യ 


49 


2 


സാജൻ കിഴക്കേ പുന്നോൺ രാജൻ 


മകൻ 


34 


അഭിനന്ദ് രൂപൻ 


മകൻ 


26 


3 


30 


9 3 


3 


ഐശ്വര്യ രൂപൻ 


21 


33 


മേൽപ്പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആക്ഷേ പ മുള്ള പക്ഷം ടി 
പരസ്യം ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തി നകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


സജുകുമാർ , കെ . ആർ . 

ആകയാൽ മേൽപ്പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാ 
ശികൾ എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കു 
ന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ടി 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ 

തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കോഴഞ്ചേരി . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


( 3 ) 


നമ്പർ A5-2315 / 2021 . 


2021 മാർച്ച് 23 . 


ALAPPUZHA DISTRICT 


Karthikappally Taluk 


പരസ്യം 


കോഴ ഞ്ചേരി താലൂക്കിൽ 

നാര ങ്ങാനം വില്ലേജിൽ 
കല്ലേലിമുക്ക് മുറിയിൽ അനുഭവൻ കുരിചെറ്റയിൽ വീട്ടിൽ ദീപു , T. 
13-9-2020 - ൽ മരണപ്പെട്ടതിനാൽ പരേതന്റെ പേരിൽ വിവിധ 
ആവശ്യങ്ങൾക്കായുള്ള ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന 
തിനായി പരേതന്റെ ഭാര്യ ദിവ്യ , T. സമർപ്പിച്ച അപേക്ഷയുടെ 
അടിസ്ഥാനത്തിൽ നാരങ്ങാനം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ നിന്നും പരേതന്റെ അവകാശികൾ 
താഴെ പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


( 1 ) 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബന്ധം 


നമ്പർ എ3-5471 / 2021 . 

2021 മാർച്ച് 12 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ വില്ലേജിൽ 
മംഗലം മുറിയിൽ ശില്പാ നിവാസ് വീട്ടിൽ അമ്പിളി ടിയാളുടെ 
മകൾ ശില് പ മ ര ണപ്പെട്ടു പോ യി എന്നും 

വിവിധ 
ആവശ്യങ്ങൾക്ക് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് ബോധിപ്പിച്ച് അപേക്ഷ യി മേൽ ആറാട്ടു പുഴ 
വില്ലേജാഫീ സർ മുഖേന അന്വേ ഷ ണ വും 
വിചാരണയും നടത്തിയതിൽ ടിയിൽ ശില്പ , 29-4-2018 - ൽ 
മരണപ്പെട്ടുപോയി എന്നും ഹിന്ദു പിൻതുടർച്ചാവകാശനിയമ 
പ്രകാരം പരേതയ്ക്ക് താഴെ പറയുന്നവരാണ് അവകാശികളായി 
ട്ടുളളതെന്നും അറിവായിട്ടുണ്ട് . 


1 


ദിവ്യ , T , 


ഭാര്യ 


35 


അ വ കാ ശ 


2 


അനുപമ , D. 


മകൾ 


9 


3 


അഭിനന്ദ് , D. 


മകൻ 


7 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


ആകയാൽ മേൽപ്പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാ 
ശികൾ എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കു 
ന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ടി പരസ്യം ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


1 


അനിൽ 


ഭർത്താവ് 


37 


2 


അവന്തിക 


മകൾ 


4 


പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് . 


236 


29 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ഭർത്താവ് 


45 


ബാലചന്ദ്രൻ 
കേശവ് , ബി . 


2 


മകൻ 


10 


ആകയാൽ ടിയിൽ പരേതയായ ശില്പ - യുടെ നിയമാ 
നുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ രണ്ട് പേർ മാത്രമാ 
ണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ പരിഗണി 
ക്കുന്നതല്ല . 


പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് . 


( 2 ) 


ആക യാൽ ടിയിൽ പരേത യായ ലേഖ യുടെ നിയമാ 
നുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ രണ്ട് പേർ മാത്രമാ 
ണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ പരിഗണി 
ക്കുന്നതല്ല . 


നമ്പർ എ3-5906 / 2021 . 


2021 മാർച്ച് 12 . 


( 4 ) 


കാർത്തിക പ്പള്ളി താലൂക്കിൽ വീയ പുരം വില്ലേജിൽ 
വെളളംകുളങ്ങര മുറിയിൽ പനയ്ക്കൽ വീട്ടിൽ നന്ദകുമാർ , വി . 
ടിയാന്റെ മാതാവ് ഓമനയമ്മ , പിതാവ് വാസുദേവൻപിള്ള 
എന്നിവർ മരണപ്പെട്ടുപോയി എന്നും വിവിധ ആവശ്യങ്ങൾക്ക് 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽക ണമെന്നും കാണിച്ച് 
ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ വീയപുരം വില്ലേജാഫീസർ 
മുഖ ന് അന്വേ ഷ ണ വും 

വി ചാ ര ണ യും 
നട ത്തി യ തിൽ ടിയിൽ എൻ . ഓ മനയമ്മ 21-11-2017 -ലും 
വാസുദേവൻപിള്ള 4-12-2008 - ലും മരണപ്പെട്ടുപോയി എന്നും 
ഹിന്ദു പിൻതുടർച്ചാവകാശനിയമ പ്രകാരം പരേതർക്ക് താഴെ 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


അ വ കാ ശ 


നമ്പർ എ3-5565 / 2021 . 

2021 മാർച്ച് 12 . 
കാർ ത്തിക പ്പള്ളി താ ലൂ ക്കിൽ ചേപ്പാട് വില്ലേ ജിൽ 
ഏവൂർ വടക്ക് മുറിയിൽ പൂജ വീട്ടിൽ രജത്ത്കുമാർ , ആർ . 
ടിയാന്റെ മാതാവ് പൊന്നമ്മ , എ . മരണപ്പെട്ടുപോയി എന്നും 
വിവിധ ആവ ശ്യ ങ്ങൾക്ക് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്ന് കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷ യിന്മേൽ 
ചേപ്പാട് വില്ലേജാഫീസർ മുഖേന അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ ടിയിൽ പൊന്നമ്മ , എ . 15-1-2021 - ൽ 
മരണപ്പെട്ടുപോയി എന്നും ഹിന്ദു പിൻതുടർച്ചാവകാശനിയമ 
പ്രകാരം പരേതയ്ക്ക് താഴെ പറയുന്നയാളാണ് അവകാശിയായി 
ട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതരുമായുള്ള 

ബന്ധം 


1 


രാധാമണിയമ്മ 


മകൾ 


55 


2 


മകൻ 


50 


നന്ദകുമാർ , വി . 
രാജലക്ഷ്മി , പി . വി . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


3 


മകൾ 


42 


ബം 


25 


പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 

ആക യാൽ ടിയിൽ പരേ ത രായ എൻ . ഓ മ ന യ മ്മ , 
വാസുദേവൻപിള്ള എന്നിവരുടെ നിയമാനുസൃത അവകാശികൾ 
മേൽപ്പറഞ്ഞ മൂന്ന് പേർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം 

ഈ പരസ്യം ഗസറ്റിൽ 
( പ്രസിദ്ധപ്പെടുത്തി 30 ദിവ സ ത്തി നകം കാർത്തി ക പ ള്ളി 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജ രാ യി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


രജത്ത്കുമാർ , ആർ . മകൻ 
പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും ജീവിച്ചിരിപ്പില്ല . 

ആകയാൽ ടിയിൽ പരേതയായ പൊന്നമ്മ , എ - യുടെ 
നിയ മാ നു സത് അ വ കാ ശി മകൻ 

മാത മാ ഞെണന്ന് 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം കാർത്തികപ്പള്ളി 
ത ഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജ രാ യി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ആ യത് 


( 5 ) 
( 3 ) 
നമ്പർ എ3-5430 / 2021 . 

2021 മാർച്ച് 12 . 
നമ്പർ എ3-5428 / 2021 . 

2021 മാർച്ച് 12 . 

കാർത്തിക പ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് വില്ലേ ജിൽ 
കാർത്തികപ്പള്ളി താലൂക്കിൽ മുതുകുളം വില്ലേജിൽ 

പിലാപ്പുഴ മുറിയിൽ ഐശ്വര്യ വീട്ടിൽ ഡോ . ബി . കൃഷ്ണാദേവി 
ടി വടക്ക് മുറിയിൽ മങ്ങാട്ട് കിഴക്കതിൽ വീട്ടിൽ ബാലചന്ദ്രൻ ടിയാളുടെ ഭർത്താവ് കെ . എൻ . ബാലകൃഷ്ണ പിള്ള മരണ 
ടിയാന്റെ ഭാര്യ ലേഖ മരണപ്പെട്ടുപോയി എന്നും വിവിധ പ്പെട്ടുപോയി എന്നും വിവിധ ആവശ്യങ്ങൾക്ക് ഒരു അവകാശ 
ആവശ്യങ്ങൾക്ക് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് സർട്ടി ഫിക്കറ്റ് നൽക ണ മെന്ന് കാണിച്ച് ബോധിപ്പിച്ച 
കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷ യി ന്മേൽ മുതു കുളം അപേക്ഷ യി മേൽ ഹരിപ്പാട് വില്ലേജാഫീ സർ മുഖേന 
വില്ലേജാഫീസർ മുഖേന അന്വേഷണവും അവകാശ വിചാര അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ ടിയിൽ 
ണയും നടത്തിയതിൽ ടിയിൽ ലേഖ 27-12-2016 - ൽ മരണപ്പെട്ടു കെ . എൻ . ബാലകൃഷ്ണപ്പിള്ള 4-4-2020 - ൽ മരണപ്പെട്ടുപോയി 
പോയി എന്നും ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമ പ്രകാരം എന്നും ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമ പ്രകാരം പരേതന് 
പരേതയ്ക്ക് താഴെ പറയുന്നവരാണ് അവകാശികളായിട്ടുള്ള 

താഴെ പറയുന്നവരാണ് അ വ കാ ശി ക ളാ യിട്ടുള്ള തെന്നും 
തെന്നും അറിവായിട്ടുണ്ട് . 

അറിവായിട്ടുണ്ട് . 
Gaz . No. 27 / 2021 / DTP ( CLR - Supplement ) . 

237 


30 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 


വയസ് 


ബം 


നമ്പർ 


ബന്ധം 


1 


ഭാര്യ 


72 


1 


ശ്രീലത , എം . കെ . 


ഭാര്യ 


45 


2 


ഡോ . ബി . കൃഷ്ണാദേവി 
ഡോ . മഹേശ്വരി , ബി . 
മഹേഷ് , ബി . 


മകൾ 


41 


2 


മകൾ 


രേവതി ആർ . നായർ 


25 


3 


മകൻ 


37 


3 


കാശിനാഥ് , ആർ . 


മകൻ 


16 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 

ആകയാൽ ടിയിൽ പരേതനായ കെ . എൻ . ബാലകൃഷ്ണ 
പിള്ളയുടെ നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ മൂന്ന് 
പേർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകു 
ന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസ 
ത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ആകയാൽ ടിയിൽ പരേതനായ രഘു കെ . നായർ - ടെ 
നിയ മാ നു സൃത അവകാശികൾ മേൽപ്പറഞ്ഞ മൂന്ന് പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 6 ) 


( 8 ) 


നമ്പർ എ3-5986 / 2021 . 


2021 മാർച്ച് 12 . 


നമ്പർ എ3-5617 / 2021 . 

2021 മാർച്ച് 12 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ കാർത്തികപ്പള്ളി വില്ലേജിൽ 
വെട്ടുവേനി മുറിയിൽ റാഹത്ത് വീട്ടിൽ ഡോ . ബേബി സീന , എസ് . 
ടിയാളുടെ ഭർത്താവ് ഡോ . വി . ഐ ഫൈസൽ മരണപ്പെ 
ട്ടുപോയി എന്നും വിവിധ ആവശ്യങ്ങൾക്ക് ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷ 
യി മേൽ കാർത്തി ക പ ള്ളി വില്ലേജാഫീ സർ മുഖ ന 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ ടിയിൽ 
ഡോ . വി . ഐ . ഫൈസൽ 10-8-2020 - ൽ മരണപ്പെട്ടുപോയി 
എന്നും മുസ്ലീം വ്യക്തിനിയമം ( ശരിഅത്ത് ) നടപ്പാക്കൽ നിയമം 
1937 പ്രകാരം പരേതന് താഴെ പറയുന്നവരാണ് അവകാശികളാ 
യിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


കാർത്തികപ്പള്ളി താലൂക്കിൽ കുമാരപുരം വില്ലേജിൽ 
പൊ ത്ത പ്പ ള്ളി തക്ക് മുറിയിൽ തോപ്പിൽ വീട്ടിൽ 
ജൂലി വേണുദാസ് ടിയാളുടെ ഭർത്താവ് വേണുദാസ് , ഡി . 
മരണപ്പെട്ടുപോയി എന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് ബോധിപ്പിച്ച 
അപേക്ഷ യിന്മേൽ കുമാര പുരം വില്ലേജാഫീസർ മുഖേന 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ ടിയിൽ 
വേണുദാസ് , ഡി . 14-2-2021 - ൽ മരണപ്പെട്ടുപോയി എന്നും ഹിന്ദു 
പിൻ തു ടർച്ചാ വ കാ ശ നിയമ പ്രകാരം പ ര ത ന് താഴെ 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


49 


2 


12 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


പ ര ത നായ 


വി . എ 


നമ്പർ 


ബന്ധം 


1 


ജൂലി വേണുദാസ് 


ഭാര്യ 


56 


ഡോ . ബേബി സീന , എസ് . ഭാര്യ 
റാൻ മുഹമ്മദ് ഫൈസൽ 

മകൻ 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
ആക യാൽ ടിയിൽ 

ഡാ . 
ഫൈസൽ - ന്റെ നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ 
രണ്ട് പേർ മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേ പ 
മുള്ളപക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


2 


പൂജ വി . ദാസ് 


മകൾ 


31 


3 


കൃഷ്ണ വി . ദാസ് 


മകൻ 


26 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


( 7 ) 
നമ്പർ എ3-5399 / 2021 . 

2021 മാർച്ച് 12 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ കാർത്തികപ്പള്ളി വില്ലേജിൽ 
മഹാദേവികാട് മുറിയിൽ ഉത്രാടം വീട്ടിൽ ശ്രീലത , എം . കെ . 
ടിയാളുടെ ഭർത്താവ് രഘു കെ . നായർ മരണപ്പെട്ടുപോയി 
എന്നും വിവിധ ആവശ്യങ്ങൾക്ക് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്ന് കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷ യിന്മേൽ 
കാർത്തികപ്പള്ളി വില്ലേജാഫീസർ മുഖേന അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതിൽ ടിയിൽ രഘു കെ . 
നാ യർ 9-3-2015 -ൽ മര ണ പ്പെട്ടു പോയി എന്നും ഹിന്ദു 
പിൻതുടർച്ചാവകാശ നിയമ പ്രകാരം പരേതന് 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതെന്നും അറിവായിട്ടുണ്ട് . 


ആകയാൽ ടിയിൽ പരേതനായ വേണുദാസ് , ഡി - യുടെ 
നിയ മാ നു സൃത അവകാശികൾ മേൽപ്പറഞ്ഞ മൂന്ന് പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താഴ 


താലൂക്കാഫീസ് , 
കാർത്തികപ്പള്ളി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


238 


Salim A 


Digitally signed by Salim A 
Date : 2021.08.13 10:40:10 
+ 05'30 ' 


